Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1185 





Hence, it is proposed to issue a legal heirship 
certificate accordingly in the favour of the above 
mentioned persons and that Objection if any against the 
issue of said legal heirship certificate should be filed in 
person before the Tahsildar, Thiruvalla within 30 days 
from the date of publication of this notice in the Kerala 
Government Gazette. Objections sent by post or filed after 
the stipulated time limit will not be considered. 


Taluk Office, 
Thiruvalla. 


(Sd.) 
Tahsildar. 


Mallappally Taluk 


പരസ്യം 


നമ്പര്‍ എ4-3152/2020. 2020 ഒക്ടോബര്‍ 12. 


മല്ലപ്പള്ളി താലൂക്കില്‍ ആനിക്കാട വില്ലേജില്‍ വായ്പൂര്‍ 
ദേശത്ത്‌ കുന്നത്തൂര്‍ വീട്ടില്‍ കെ. ജി. ജയച്രന്ദലാല്‍ പണിക്കര്‍ 
എന്നയാള്‍ മരിച്ചുപോയെന്നും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ ജഗദമ്മ, ടി. കെ. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ കെ. ജി. ജയച്ര്്രലാല്‍ പണിക്കര്‍ 
9-9-2020-90 തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
മാതാപിതാക്കള്‍ മരിച്ചുപോയിട്ടുള്ളതും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജഗദമ്മ, ടി. കെ. ഭാര്യ 50 
2 അഭിജിത്ത്‌ ലാല്‍ മകന്‍ 26 
3 ആതിര, കെ. ജെ. മകള്‍ 24 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലൂം ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
മല്ലപ്പളളി തഹ ശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 


കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
മല്ലപ്പള്ളി. തഹശീല്‍ദാര്‍. 


Konni Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ എട-6846/2020. 2020 ഒക്ടോബര്‍ 6. 


പത്തനംതിട്ട ജില്ലയില്‍ കോന്നി താലൂക്കില്‍ വള്ളിക്കോട 
വില്ലേജില്‍ കൊച്ചുകിഴക്കേതില്‍ വീട്ടില്‍ അനില്‍കുമാര്‍, എസ്‌. 
എന്നയാള്‍ 25-6-2020-00 തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും 
പരേതന്റെ പേരിലുള്ള ഇന്‍ഷ്വറന്‍സ്‌ ആനുകൂല്യങ്ങള്‍ 
കൈപ്പറ്റുന്നതിനും മറ്റ്‌ വിവിധ ആവശുങ്ങള്‍ക്കും ഹാജരാക്കുന്ന 
തിനായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ 
പരേതന്റെ ഭാരൃ അമ്പിളി അനില്‍കുമാര്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 25-6-2020-90 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


Gaz. No. 7/2021/DTP (CLR). 


114 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാജമ്മ മാതാവ്‌ 68 
2 അമ്പിളി അനില്‍ കുമാര്‍ ഭാര്യ 50 
3 അഖില അനില്‍ മകള്‍ 23 


4 അഞ്ജലി അനില്‍ ം 18 

മുകളില്‍ പേര്‍ ചേര്‍ത്തിരിക്കുന്നവരാണ്‌ പരേതന്റെ 
അവകാശികളെന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കോന്നി തഹശീൽദാർ 
മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ aG)5-6740/2020. 2020 ഒക്ടോബര്‍ 15. 


പത്തനംതിട്ട ജില്ലയില്‍ കോന്നി താലൂക്കില്‍ അരുവാപ്പുലം 
വില്ലേജില്‍ മുറിഞ്ഞകല്‍ തിനവിളപ്പടി തിനവിളഭവന്‍ 
എസ്‌. രാജ്ശ്രീ എന്നവര്‍ 11-5-2020-90 തീയതി മരിച്ചൂപോയിട്ടു 
ള്ളതാണെന്നും പരേതയുടെ പേരിലുള്ള മരണാനന്തര 
ആനുകൂല്യങ്ങള്‍ കൈപ്പറ്റുന്നതിനും മറ്റ്‌ വിവിധ ആവശ്യ 
ങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ വി. കമലാസനന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മൂഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 11-5-2020-90 
തീയതി മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി 
താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വി. കമലാസനന്‍ ഭര്‍ത്താവ്‌ 68 
2 രാജ്കമല്‍, കെ. മകന്‍ 33 


3 രണ്‍കമല്‍, കെ. 5 29 


പരേതയുടെ മാതാപിതാക്കള്‍ മുന്‍പിനാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. മുകളില്‍ പേര്‍ ചേര്‍ത്തിരിക്കുന്നവരാണ്‌ 
പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കോന്നി തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ഉള്ള 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എ-6745 /2020. 2020 ഒക്ടോബര്‍ 15. 


പത്തനംതിട്ട ജില്ലയില്‍ കോന്നി താലൂക്കില്‍ വള്ളിക്കോട്‌ 
വില്ലേജില്‍ കാവിനാല്‍ തെക്കേതില്‍ വീട്ടില്‍ കെ. വി. വര്‍ഗ്ഗീസ്‌ 
@ കെ. വി. ശാമുവേല്‍ എന്നയാള്‍ 13-3-2018-90 തീയതി 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും പരേതന്റെ പേരിലുള്ള വസ്തുവിന്റെ 
ആധാരം ബാങ്കില്‍ നിന്നും തിരികെ എടുക്കുന്നതിനും, ag 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
അന്നമ്മ ശാമുവേല്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
13-3-2018-00 തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശി 
കളായി താഴെപ്പറയുന്ന ട പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1186 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അന്നമ്മ ശാമുവേല്‍ ഭാര്യ 84 
2 മോഹനന്‍ വര്‍ഗ്ഗീസ്‌ മകന്‍ 59 
3 രമണി ചാണ്ടി മകള്‍ 63 


4 സൂസന്‍ മാത്യു ss 56 


5 റെനി ജോണ്‍ 52 


മമ 


പരേതന്റെ മാതാപിതാക്കള്‍ മുന്‍പിനാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. മുകളില്‍ പേര്‍ ചേര്‍ത്തിരിക്കുന്നവരാണ്‌ 
പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
എന്നെങ്കിലും ആക്ഷേപം ഉള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കോന്നി തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ഉള്ള 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കോന്നി. 


(പ്പ്‌) 


തഹശീൽദാർ. 





ALAPPUZHA DISTRICT 
Karthikappally Taluk 


പരസ്യം 
(ന) 
2020 ഒക്ടോബര്‍ 23. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ കരുവാറ്റ വില്ലേജില്‍ ടി 
വടക്ക്‌ മുറിയില്‍ വിഷ്ണു വിഹാര്‍ വീട്ടില്‍ പ്രേമലത 
ടിയാളുടെ ഭര്‍ത്താവ്‌ സദാശിവന്‍ എന്‍. പണിക്കര്‍ മരണപ്പെട്ടു 
പോയി എന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കരുവാറ്റ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
ടിയില്‍ സദാശിവന്‍ എന്‍. പണിക്കര്‍ 9-11-2016-ല്‍ മരണപ്പെട്ടു 
പോയി എന്നും ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ നിയമ 
(പകാരംപരേതന്‍ താഴെ പറയുന്നവരാണ്‌ അവകാശി 
കളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്‌. 


നമ്പര്‍ എ3-7679/2020. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രേമലത ഭാരൃ 52 
2 സിറില്‍ മകന്‍ 31 


3 ശ്രേയസ്‌ [ഴി 25 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


ആകയാല്‍ ടിയില്‍ പത്തേനായ സദാശിവന്‍ എന്‍. പണിക്കരുടെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 3 പേര്‍ 
മാധ്തമാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസും ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ 
നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


112 


(2) 


നമ്പര്‍ എ3-7884/2020. 2020 ഒക്ടോബര്‍ 23. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ കണ്ടല്ലൂര്‍ വില്ലേജില്‍ 
പുതിയവിള മുറിയില്‍ ജ്യോതിസ്‌ വീട്ടില്‍ സേതുലക്ഷ്മി, എ. കെ. 
ടിയാളുടെ ഭര്‍ത്താവ്‌ സുരേഷ്കുമാര്‍, റ്റി. ആര്‍. മരണപ്പെട്ടുപോയി 
എന്നും 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ ബോധിപ്പിച്ച 
അപേക്ഷയിന്‍ മേല്‍ കഞണ്ടല്ലൂര്‍ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
ടിയില്‍ സുരേഷ്കുമാര്‍ റ്റി. ആര്‍. 
പോയി എന്നും ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ നിയമ പ്രകാരം 


വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ 


1-4-2020-ല്‍ മരണപ്പെട്ടു 


പരേതന്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളായിട്ടുള്ളതെന്നും 
അറിവായിട്ടുണ്ട്‌. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സേതുലക്ഷ്മി, എ. കെ. ഭാരൃ 51 
2 ജിഷ്ണു എസ്‌. കുമാര്‍ മകന്‍ 27 
3 ജ്യോത്സ്ന, എസ്‌. മകള്‍ 22 
4 തുളസീഭായി, ജി. മാതാവ്‌ 80 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.?) 


ആകയാല്‍ ടിയില്‍ പര്തേനായ സുരേഷ്‌ കുമാര്‍, റ്റി. ആര്‍. ന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 4 പേര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാര്‍ത്തികപ്പള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


ബോധിപ്പിക്കേണ്ടതാണ്‌. 


(3) 


നമ്പര്‍ എ3-7880/2020. 2020 നവംബര്‍ 2. 


കാര്‍ത്തികപ്പള്ളി താലൂക്കില്‍ പുതുപ്പള്ളി വില്ലേജില്‍ 
ഗോവിന്ദമൂട്ടം മുറിയില്‍ ചരുവക്കാട്ടില്‍ തറയില്‍ വീട്ടില്‍ 
അജിതകുമാരി ടിയാളൂടെ ഭര്‍ത്താവ്‌ എസ്‌. ഓമനക്കുട്ടന്‍ 
മരണപ്പെട്ടു പോയി എന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ പുതുപ്പള്ളി വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
ടിയില്‍ എസ്‌. ഓമനക്കുട്ടന്‍ 31-7-2020-ല്‍ മരണപ്പെട്ടുപോയി 
എന്നും ഹിന്ദു പിന്‍തുടര്‍ച്ചാവകാശ നിയമ പ്രകാരം പരേതന്‍ 
താഴെ പറയുന്നവരാണ്‌ അവകാശികളായിട്ടുള്ളതെന്നും 


അറിവായിട്ടുണ്ട്‌. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അജിതകുമാരി ഭാര്യ 47 
2 അപ്പു, ഒ. മകന്‍ 22 
3 അമ്മു, എ. മകള്‍ 21 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


